O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


104 


KERALA GAZETTE 


Part III 


NOTIFICATION 


No. A4 / 10000 / 2018 . 


9th August 2021 . 


The Ad - hoc DPC ( Lower ) held on 28-5-2020 has examined the case of Sri K.M. Sajeev , DySP ( Rtd . ) 
for inclusion in the select list of Sub Inspectors of Police fit for promotion as Inspectors of Police for the 
vacancy in the year 2006 and decided to include him in the Select list of Sub Inspectors of Police fit for 
promotion as Inspectors of Police for the vacancy in the year 2006. The above decision of the Ad - hoc 
DPC ( Lower ) as approved by Government vide letter No. A5 / 78 / 2021 / Home dated 8-3-2020 . 
His position in the select list will be as follows . 


Sl . No. 27 Kurian A.E 


Sl . No. 27 ( a ) K.M Sajeev 


Sl . No. 28 Johnson C. J. 


The Select list of Sub Inspectors of Police fit for promotion as Inspectors of Police for the vacancies 
in the year 2006 published stands modified to this extent . 


ANIL KANT IPS , 
State Police Chief & Convenor , 

Departmental Promotion 

Committee ( Lower ) . 


Police Headquarters , 
Thiruvananthapuram . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


105 


ലേല പരസ്യം 


No. E1-22910 / 2020 / W . 

2021 സെപ്റ്റംബർ 20 . 
വയനാട് ജില്ലാ സായുധസേന ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള ഉപയോഗശൂന്യമായ താഴെ പറയുന്ന വസ്തുക്കൾ 
5-11-2021 -ാം തീയതി രാവിലെ 11 മണിക്ക് വയനാട് ജില്ലാ സയൂധസേന ക്യാമ്പിൽ വെച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 


Sl . No. 


Name of Articles 


Sl . No. 


Name of Articles 


( 1 ) 


( 2 ) 


( 1 ) 


( 2 ) 


1 


Manvetti 


31 


Gas Stove high pressure 


2 


Pick Axe 


32 


Borewell Head 


3 


Mullu Manthi 


33 


Stabilizer 


4 


Kodali 


34 


Explosive can 
Tea urn ( Kettle ) 


5 


Vettukathi 


35 


6 


36 


Iron Stick 


7 


37 


Amplifier 
Ahuja Horn 
Emergency Light 
Mike 


Cement Chatti 
Vertical Motor ( Borewell ) 


8 


38 


9 


39 


Gas Cylinder ( 5 Kg ) 
Gas light ( Petromax ) 


10 


40 


Trumpet 
Grass Cutter Iron 


11 


41 


Iron Bucket 


12 


Rifle Chain 


42 


Tube Frame 


13 


Kit Box 


43 


Football 


14 


44 


Aluminium Bucket 


15 


45 


Head Light 
Battery 
Adapter 
H2A Box 


16 


46 


17 


47 


Dosha Kallu ( Big ) 
Freezer 
Revolving Chair 
Computer Chair 
Plastic Chair 


18 


Steel Carrier 6A 


48 


19 


MS Box 


49 


20 


Helmet 


50 


Plastic Stool 


21 


51 


Body Protector 
Tent 


22 


52 


Iron pipe 
Iron stand and barbed wiring 
Iorn Vehicle grill 


23 


Shield ( Cane ) 


53 


24 


Wooden Chair 


54 


Iron Grilled window 


25 


S Chair 


55 


Fibre Lathi 


26 


Carrom Board 


56 


Iron Tables 


27 


Polish Dappy 


57 


Iron Rack 


28 


Rain Coat 


58 


Mettle Chair 


29 


Fibre Chair 


59 


Electric Kettle 


30 


Gas Stove 


60 


Reflective Jacket 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


106 


KERALA GAZETTE 


Part III 


( 1 ) 


( 2 ) 


( 1 ) 


( 2 ) 


61 


Traffic Corn 


67 


Water Purifier 


62 


Electric Batton 


68 


Ceiling Fan 


63 


Wooden Bench 


69 


Wall Fan 


64 


Wooden Streture 


70 


Bright Light 


65 


Wooden Chair ( without leg ) 


71 


Mash Jacket 


66 


Wooden Rack 


72 


Shield ( cane ) 


മാത്ത മായി വാങ്ങാൻ 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുമ്പ് ? 2,000 ( രണ്ടായിരം രൂപ ) നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതുമാണ് . മേൽപ്പറഞ്ഞ 
ഉപ യോഗശൂന്യ മായ വസ് തു ക്കൾ 

ഉദ്ദേ ശിക്കു ന്ന വ രിൽ 

നിന്നും 
മുൻകൂട്ടിയോ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ മുദ്രവച്ച 
കവറിൽ 4-11-2021 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ എത്തിക്കേണ്ടതാണ് . 
ദർഘാസിനോടൊപ്പം നിശ്ചിത തുകയ്ക്കുള്ള ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും വയനാട് 
ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ് . 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ് . ദർഘാസുകൾ അയയ്ക്കുന്ന 
കവറിനു പുറത്ത് " പോലീസ് വകുപ്പ് ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ ദർഘാസ് " എന്ന് എഴുതി കവർ 
മുദ്രവയ്ക്കേണ്ടതാണ് . 


ലേലം 


പരസ്യലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ ലേലത്തിൽ പങ്കെടുത്തവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും , ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണ് കൂടു തൽ ആ തുകയ്ക്ക് 
യുക്ത മെന്ന് തോന്നുന്ന പക്ഷം ബന്ധ പ്പെട്ട യാ ളുടെ 

പേരിൽ താൽക്കാ ലി ക മാ യി 
ഉറപ്പിക്കുന്നതായിരിക്കും . ലേലം കൊണ്ട് യാൾ ഉടനെ തന്നെ ലേലം ദർഘാസ് തുകയുടെ പകുതി 
സംഖ്യ ( നിരതദ്രവ്യം ഒഴികെ ) നികുതിയടക്കം ലേലസ്ഥലത്തു വെച്ച് അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ് . 
ബാക്കി തുക നികുതി ഉൾപ്പെടെ രണ്ട് ദിവസത്തിനകം അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
ലേലം കൊണ്ട വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതാണ് . 


ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ് . 
യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റി വെയ്ക്കുന്നതിനും , അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അധികാരം വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉണ്ടായിരിക്കുന്നതാണ് . ലേലം കൊണ്ട് വ്യക്തി ലേല 
നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാൾ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും , 
പുനർലേലം ചെയ്യുന്നതുമാണ് . പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ ദർഘാസ് കൊണ്ടയാൾ ഉത്തരവാദി ആകുന്നതും , പുനർ ലേലത്തിൽ 
ലാഭം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾക്ക് ദർഘാസ് കൊണ്ടയാൾക്ക് യാതൊരു 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും ഈ 
ലേലത്തിനും ബാധകമാണ് . 


എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മണി വരെ ലേലം ചെയ്യപ്പെടാൻ 
തീരുമാനിച്ചിട്ടുള്ള വസ്തുക്കൾ അസിസ്റ്റന്റ് കമാണ്ടന്റ് , ഡി . എച്ച് ക്യു . വയനാടിന്റെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ് . 


ജില്ലാ പോലീസ് ഓഫീസ് , 
വയനാട് . 


ഡോ . അരവിന്ദ് കുമാർ ഐ.പി.എസ് . , 

ജില്ലാ പോലീസ് മേധാവി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.26 12:51:16 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


